Reg. No. 


Tovernment of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY . 
PUBLISHED BY AUTHORITY 


6th June 1984 


Vol. XXIX ] Trivandrum , Wednesday , 


[No. 461 


16th Jyaistha 1906 


GOVERNMENT OF KERALA 


Election (General) Department 


NOTIFICATION 


No. 5596 EL183 |Elec. 


Dated , Trivandrum , 6th June, 1984 . 


In pursuance of provisions of Section 67 of the R. P. Act 1951 
(43 of 1951) the following declaration containing the name of candi 
date elected from 70 — Parur L.A. Constituency referred to therein is 
published for general information . 


By order of the Governor , 


R. RAMACHANDRAN NAIR , 

Chief Electoral Officer. 


30; 2 : 12 /MC. 


FORM 21D 


(For use in Election to fill a casual vacancy when seat is contested ) 

(See rule 64 ) 


Declaration of the result of Election under section 66 of the 

Representation of the People Act, 1951, 
Election to the Legislative Assembly of Kerala State from 
70 — Parur Assembly Constituency . 

in pursuance of the provisions "contained in section 66 of the 
Representation of the People Act, 1951, read with rule 64 of the Con 
duct of Elections Rules , 1961, I declare that Shri A. C. Jose , Ambat, 
Snehalayam , D. H. Road, Ernakulam , Cochin - 11 has been duly elected 
to fill the vacancy caused in that House by the election of Shri Sivan 
Pillai having been declared void . 


(Sd .) 
K. K. BALACHANDRAN , 

Returning Officer, 
70- Parur LA Constituency and 
Deputy Collector ( LR ), 

Ernakulam . 


Place : Parur, 
Date : 22-5-1984 . 


PRINTED AND PUBLISHED BY THE S.G. P. AT THE COVERNMENT PRESS , 

TRIVANDRUN , 1984. 


Reg. No. KLT V ( N)/12 


Government of Kerala 

1984 


AME HI 


" wi 


or re 


KERALA GAZETTE 

EXTRAORDINARY 
PUBL SHED BY AUTHORITY 


6th June 1984 
Vol. XXIX ] Trivandrum , Wednesday, 

-[ No. 462 
16tli Jyaistha 1906 ( Saka) 


കേരള സർക്കാർ 


ധനകാര്യവകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 19035/എസ്ററാ, സി , 5/ 84/ ഫിൻ. 

തിരുവനന്തപുരം, 1984 ജൂൺ, 6 . 
കേരളാ ടഷറി 

കോഡിലെ നാലാംചട്ടം ഒന്നാം ഉപചട്ടം അനുസരിച്ച് 
താഴെ കാണുന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു . 

1 . കുറg . റവന്യു ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരകാര കേന്ദ്ര 
മാക്കി. 

" (( കൊട്ടാരക്കരെ ജില്ലാ ടവറി എന്ന പേരിട് ഒരു പുതിയ ജില്ലാ 
( 6 ഷറി, ഈ വിജ്ഞാപനം ഗവൺമെൻറ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 
15 ദിവസത്തിനുശേഷം സർക്കുംവർ നിശ്ചയിക്കുന്ന തീയതി മുതൽ ( പ്രവാ 
ത്തിച്ചു തുടങ്ങുന്നതാണ്. 

2. കൊട്ടാരക്കര : ജില്ലാ ട്രഷറിയിലെ പണമിടപാട ക കൊട്ടാരക . 
സലറേറററ് ബാങ്ക് 

മുഖേന നടത്തുന്നതും ജില്ലാ ടവറി തുറന്നു പ്രവർത്തി 
ക്കുന്ന തീയതി. മുതൽ, നിലവിലുളള കൊട്ടാരക്കര സബ് ട്രഷറി നാൺ 
ബാങ്കിംഗ സബ് (ടഷറിയായി മാററപ്പെടുന്നതാണ്. 
33/2137 |S 


ർക്കര 


താഴെപ്പറയുന്ന സബ് ട്രഷറികൾ ഈ ജില്ലാ ട്രഷറിയുടെ അധികാര 
ിയിൽ ആയിരിക്കും. 
(1 ) കൊട്ടാരക്കര സബ് ( ട്രഷറി 
( 2 ) ശാസ്താംകോട്ട സബ് ( ടഷറി 
( 3) പുനലൂർ സബ് ടഷറി 
മൂന്നാം ഖണ്ഡികയിൽ 

പറയുന്ന സബ് ( റഷറികളെ സംബ 
. ടത്തോളം ഇപ്പോൾ കൊല്ലം ജില്ലാ ട്രഷറി ആഫീസർ നിർവഹിക്കുന്ന 
ചുമതലകളും കൊട്ടാരക്കര . ജില്ലാ ട്രഷറി ( പവർത്തനം തുടങ്ങുന്ന 
ി മുതൽ കൊട്ടാരക്കര ജില്ലാ ട്രഷറി ആഫീസർ നിർവഹിക്കുന്നതാണ് 

കൊട്ടാരക്കര ജില്ലാ ട്രഷറിയിലും രണ്ടാംഖണ്ഡികയിൽ പറഞ്ഞിട്ടുളള 
( ടഷറികളിലും നടക്കുന്നപണമിടപാടുകളെ സംബന്ധിച്ച കണക്കുകൾ 
ജില്ലാ (ടഷറി. ആഫീസർ 

തയ്യാറാക്കി സൂക്ഷിക്കുന്നതും 
ന്ദ്രൻറ 

ജനറൽ, (ട്രഷറി ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് 
ം ഇ 1 സ് ടക്ഷൻ മുതലായ അധികാരികൾക്ക കാലാകാലങ്ങളിൽ 
കളും കണക്കുകളും മ റ റിട്ടേണുകളും നൽകുന്നതുമാണ്. 
എന്നാൽ കൊട്ടാരക്കര ജില്ലാ ട്രഷറിയുടെ അധികാര പരിധിയിൽ വരുന്ന 

സ്ഥാപനങ്ങളിലെ നിർബന്ധിത നിക്ഷേപ പദ ധതിയെ " സംബ 
| കണക്കുകൾ ഇപ്പോഴത്തെപ്പോലെ കൊല്ലം ജില്ലാ ട്രഷറി ആഫീസർ 
ക്കുന്നതും പ്രസ്തുത പദ്ധതിയനുസരിച്ച് മടക്കി കിട്ടേണ്ടതുകകൾ 
ജില്ലാ ട്രഷറി ആഫീസർ ചട്ടങ്ങൾക്ക്വിധേയമായി നൽകുന്നതുമാണ്.. 
കൊട്ടാരക്കര, ജില്ലാ ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതിമുതൽ 
കൊട്ടാരക്കര 

സബ 

(S ഷറിയുടെ അധികാരപരിധിയിൽ വരുന്ന 
റയുന്ന 13 പഞ്ചായത്തുകൾ" ഈ (ട്രഷറിയുടെ നേരിട്ടുളള അധികാര 
യിൽ വരുന്നതാണ്. 

കൊട്ടാരക്കര 
വെട്ടിക്കവല 
മേ ലില 
ഉമ്മന്നൂർ 
കുളക്കട 
| മെലം 
വെളിനല്ലൂർ 
ഇളമാട് 
കടയ്ക്കൽ 
ചിതറ 
ഇട്ടിവ 
ചടയമംഗലം 
നിലമേൽ 
ളിൽ പറഞ്ഞിട്ടുളള പതിമൂന്നു പഞ്ചായത്തുകളിലെ സ്ഥാപനങ്ങൾ 
, പത്തനാപുരം താലൂക്കിൽ സ്ഥിതി 

ചെയ്യുന്നതും എന്നാൽ 
ക്കര സബ് ട്രഷറി വഴി ഇപ്പോൾ പണമിടപാടുകൾ നടത്തിവരുന്ന 
സ്ഥാപനങ്ങൾ, പുതിയ ജില്ലാ ടഷറി പ്രവർത്തനം തുടങ്ങുന്ന 
മുതൽ, 

(പസ്തുത ജില്ലാ ട്രഷറിയുടെ അധികാരപരിധിയിൽ 
ാണ്. 


3 


കൊട്ടാരക്കര ജില്ലാ ടഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽ 
* ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന പഞ്ചായത്ത് അതിർത്തികളിലെ 
പണമിടപാടുകൾ പ്രസ്തുത ജില്ലാ S ഷറി മുഖേന നടത്തപ്പെടുന്നതാണ്. 
എന്നാൽ പെൻഷൻ, സേവിംഗ്സ് ബാങ്ക്, പി , ഡി . . അക്കൗണ്ടുകൾ , 
വി . പി . എഫ്. അക്കൗണ്ടുകൾ , കോടതി സംബന്ധിച്ച ഡെപ്പോസിററ് അക്ക 
ണ്ടുകൾ, ഗവൺമെൻറ് ( പാമിസറി നോട്ടുകൾ മുതലായവയെ സംബന്ധി 
ക്കുന്ന എല്ലാ ഇടപാടുകളും ഇപ്പോഴുളള . കൊട്ടാരക്കര സബ് (ട്രഷറിയിൽ 
നിന്നു തന്നെ തുടർന്നും നടത്തപ്പെടുന്നതാണ്. മുദപ്പിതങ്ങൾ , സ്ററാമ്പ്, 
കറുപ്പ് വില്പനയ്ക്കുളള ഫാറങ്ങൾ എന്നിവ കൊട്ടാരക്കര സബ (ട്രഷറി 
യിൽനിന്ന് തുടർന്നും വിതരണംചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ജില്ലാ 
S റിയുടെ അധികാര പരിധിയിലുളള " സ്ഥാപനങ്ങൾക്ക് 

ആവശ്യമായ 


ലിസ് സ്ററാസ്യകൾ ജില്ലാ ട്രഷറിയിൽനിന്നുംതന്നെ ലഭിക്കുന്നതാണ്. 


| 9 . 


ടഷറി കോഡ ഒന്നാം വാല്യം 157- o 158 -ം ചട്ടങ്ങളനുസരിച്ച് 
ഡിപ്പാർട്ട്മെൻറ് ക്യാഷ് ചെസ്ററുകളും മററു വിലപിടിപ്പുളള സാധന 

ണ്ട് സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ചുമതല കൊട്ടാരക്കര സബ് (ടഷറി 
. തന്നെ തുടർന്നും നിർവഹിക്കുന്നതാണ്. 

10 . ഏഴാം ഖണ്ഡികയിൽ വിവരിച്ചിട്ടുളള ( പദേശാതിർത്തിക്കുളളിൽ 
സർക്കാരിൽനിന്നും ലഭിക്കുവാനുളള പണം, ബന്ധപ്പെട്ട അധികാരികളുടെ 

ത്യകാനുമതി കൂടാതെ കൊട്ടാരക്കര ജില്ലാ ട്രഷറിയിൽ നിന്നല്ലാതെ മററു 
lstറികളിൽനിന്നും നൽകുന്നതല്ല . 

1. കൊട്ടാരക്കര ജില്ലാ (ട്രഷറിയുടെ അധികാരപരിധിയിൽപ്പെടാത്തെ 
സമാപനങ്ങൾക്ക് ഈ (ട്രഷറിയുമായി ഇടപാട് നടത്തണമെന്നുണ്ടെങ്കിൽ 
അിനു സർക്കാരിൽനിന്നോ സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള മററു ഉദ്യോഗ 
സാൻമാരിൽനിന്നോ (പത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ആജ്ഞാനുസരണം, 

കെ . വി . രവീന്ദ്രൻ നായർ, 
ധനകാര്യവകുപ്പു സെക്രട്ടറി . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 . 


